18 


( 2 ) 


ക്രമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


ജമീല ബീവി 


ഭാര്യ 


61 


2 


സുധീർ , എ . 


മകൻ 


36 


3 


ഷമീർ , എ . 


34 


> 


നമ്പർ ജി2-6664 2021 . 

2021 ആഗസ്റ്റ് 11 . 
പു നലൂർ താ ലൂ ക്കിൽ അറയ്ക്കൽ 

വില്ലേ ജിൽ 
തടിക്കാട് കണ്ട യത്തു കോണം , 

താന്നിവിളയിൽ , 
സൈനുലാബ്ദീൻ 25-6-2021 - ൽ മരണപ്പെട്ടുപോയിട്ടുളളതാണ് . 
പര തന്റെ ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനും , മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കുമായി അവ കാശ സർട്ടി ഫിക്ക റ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ മകൾ സുൽഫിയ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


4 


ഷമീന , ജെ . 


മകൾ 


32 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
കമ നമ്പർ 

1 മുതൽ വര കക്ഷി കൾ പരേ തന്റെ 
അ നന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരാ യി ബോധിപ്പി ക്കേ ണ്ടതാ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കമ 
നമ്പർ 


ബന്ധം 


1 


സുഹർ ഖാൻ 


ഭാര്യ 


53 


2 


30 


താലൂക്കാഫീസ് , 
പത്താനാപുരം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


സുൽഫിയ 

മകൾ 
പ രേ തന്റെ മാതാപി താ ക്കൾ ജീവിച്ചി രി പ്പില്ല . 
ആയതിനാൽ ഒന്നും രണ്ടും 

കക്ഷികൾ പ രേ തന്റെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 

ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ടു ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരി 
ഗണിക്കുന്നതല്ല . 


Punalur Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ ജി2-7913 { 2018 . 

2021 ആഗസ്റ്റ് 11 . 
പുനലൂർ താ ലൂ ക്കിൽ 

ഏരൂർ 

വില്ലേ ജിൽ 
ബദരിയ മൻസിൽ ബഷീർ , എം . 31-12-2017 - ൽ മരണപ്പെട്ടു 
പോ യിട്ടു ള ള താ ണ് . പരേ തന്റെ വാഹന സംബന്ധമായ 
ആവശ്യത്തിനും , ബാങ്ക് 

ഇടപാടുകൾക്കും , വസ് തു 
സംബന്ധമായ ആവശ്യത്തിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി 
അവ കാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ സലീനബീഗം സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയ 
തിൽ താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്ന് 
അറിയുന്നു . 


നമ്പർ ജി2-6334 2021 . 

2021 ആഗസ്റ്റ് 2 . 
പുനലൂർ താ ലൂ ക്കിൽ കുളത്തൂപ്പുഴ വില്ലേ ജിൽ 
വട്ടക്ക രിക്കം ചതുപ്പ് ആലാം പള്ളിൽ വീട്ടിൽ തോമസ് 
പോത്തൻ 26-5-2021 -ാം തീയതിയിൽ മരണപ്പെട്ടുപോയിട്ടുള 
താണ് . ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കുമായി അവ കാശ സർട്ടി ഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ തോമസ് , പി . 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


തോമസ് , പി . 


മകൻ 


64 


1 


സലീന ബീഗം , എൽ . 


ഭാര്യ 


50 


2 


മേഴ്സി വർഗ്ഗീസ് 


മകൾ 


60 


2 


ബിദുർ മോൾ 


മകൾ 


32 


3 


നെൻസി ജോയി 


58 


3 


സബീർ 


മകൻ 


28 


4 


ഷേർളി ബാബു 


54 


വര 


പ ര തന്റെ മാതാപി താ ക്കൾ ജീവി ച്ചി രി പ്പില്ല . 
ആയതിനാൽ ഒന്ന് മുതൽ മൂന്ന് 

കക്ഷികൾ 
പരേതന്റെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ടു ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാ ലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ഒന്ന് 
മുതൽ നാല് വരെ കക്ഷികൾ പ ര തന്റെ അനന്തരാവ 
കാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ടു ഹാജരായി രേഖകൾ സഹിതം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


336 


19 


( 4 ) 


( 2 ) 


നമ്പർ ജി2-3718 2021 . 

2021 ആഗസ്റ്റ് 

6 . 
പുനലൂർ താ ലൂ ക്കിൽ ഇടമൺ 

വില്ലേ ജി ൽ 
വെള്ളിമല വാലുതുണ്ടിൽ വീട്ടിൽ വി , ജി . രാജു 21-6-2011 -ാം 
തീയതിയിലും , ടിയാൻ ഭാര്യ ലില്ലി 6-2-2009 -ാം തീയതിയിലും 
മരണപ്പെട്ടു പോ യിട്ടു ള ള താ ണ് . പരേതരുടെ പേരിലുള്ള 
ആനുകൂല്യം ലഭിക്കുന്നതിനും , വസ് തു സംബന്ധമായ 
ആവശ്യത്തിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതരുടെ 
മകൾ മിനി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ പരേതരുടെ അവകാശികളാണെന്ന് അറിയുന്നു . 
ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


അവകാശ 


നമ്പർ എ5-4884 2021 . 

2021 ആഗസ്റ്റ് 6 . 
കോഴ വെഞ്ചരി താ ലൂ ക്കിൽ ആറൻമുള വില്ലേജിൽ 
ഇടയാറന്മുള മുറിയിൽ ഒരിപ്പുറത്ത് മണ്ണിൽ വീട്ടിൽ വിജയൻ 
വി . എന്നയാൾ 2-6-2021 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരി ൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു അവ കാശ 
സർട്ടി ഫിക്കറ്റ് ലഭിക്കുന്ന തി നായി പര തന്റെ 

മകൻ 
അനന്തവിഷ്ണു സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
ആറന്മുള വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


മിനി 


മകൾ 


51 


1 


സുലേഖ വിജയൻ 


ഭാര്യ 


56 


2 


വിജി ജോസഫ് 


49 


33 


2 


അനന്തവിഷ്ണു 


മകൻ 


22 


ആയതിനാൽ ഒന്നും രണ്ടും കക്ഷികൾ പരേതരുടെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ടു ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പുനലൂർ . 

തഹശീൽദാർ , 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


PATHANAMTHITTA DISTRICT 

Kozhencherry Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ5-4756 / 2021 . 

2021 ആഗസ്റ്റ് 4 . 
കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ 
തുമ്പമൺ നോർത്ത് മുറിയിൽ ഇരുട്ടുകാവിനാൽ വീട്ടിൽ 
ഇ . വി . കോശി 5-6-2019 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരി ൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു അവ കാശ 
സർട്ടി ഫിക്കറ്റ് ലഭിക്കുന്ന തി നായി പരേ തന്റെ 

മകൻ 
ബെഞ്ചോ കോശി സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
മെഴുവേലി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


നമ്പർ എ5-4787 12021 . 

2021 ആഗസ്റ്റ് 6 . 
കോഴ ഞ്ചേരി താ ലൂ ക്കിൽ പത്തനംതിട്ട വില്ലേജിൽ 
ചുരുളിക്കോട് മുറിയിൽ കൊച്ചു മുറിയിൽ വീട്ടിൽ കുട്ടപ്പൻ 
എന്നയാൾ 15-8-202 0 -ൽ മര ണ പ്പെട്ടതി നാൽ പരേ തന്റെ 
പേരി ൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു അവ കാശ 
സർട്ടി ഫിക്കറ്റ് ലഭി ക്കു ന്ന തി നായി പരേ തന്റെ ഭാര്യ 
എൽസി തോമസ് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
ചെന്നീർക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ നിന്നും പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


എൽസി തോമസ് 


ഭാര്യ 


51 


2 


മകൾ 


31 


ബസം 


റ്റിൻസി കെ . തോമസ് 
റ്റിറ്റി തോമസ് 


3 


28 


1 


ഭാര്യ 


66 


2 


39 


റ്റ്വിങ്കിൾ തോമസ് 


25 


3 


3 


33 


ഏലിയാമ്മ കോശി 
ബെൻസൺ കോശി 

മകൻ 
ബെഞ്ചോ കോശി 
മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


Salim A 


337 


Digitally signed by Salim A 
Date : 2021.09.30 17:06:55 
+ 05'30 ' 


